Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


17 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th December 2012 
2012 ഡിസംബർ 11 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Agrahayana 1934 
1934 അഗഹായനം 20 


PART III 
Commissionerate of Land Revenue 

MALAPPURAM DISTRICT 


ലേല പരസ്യം 


റഫ്. 


കെ1- 1341/ 2011. 


2012 നവംബർ 22 . 


സൂചന : - ഈ ഓഫീസിലെ 14 -6 - 2012 - ലെ ഇതേ നമ്പർ നടപടിക്രമം. 
2001- ലെ കേരള നദീതീര സംരക്ഷണവും മണൽ വാരൽ നിയന്ത്രണവും ആക്ടം 2002 - ലെ ചട്ടങ്ങളും പ്രകാരം അനധികൃത 
മണൽ കടത്തുമായി ബന്ധപ്പെട്ട് സ്വീഷർ മഹസ്സർ പ്രകാരം പോലീസ് പിടിച്ചെടുത്ത്റിപ്പോർട്ട് സമർപ്പിച്ച പ്രകാരം നിയമ 
നടപടികൾ ആരംഭിച്ച് വാഹനം കണ്ടു കെട്ടി ഈ ഓഫീസിൽ നിന്നും യഥാസമയം രേഖാമൂലം അറിയിപ്പുകൾ നൽകിയിട്ടും 
വീണ്ടെടുക്കാത്ത വാഹനങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ MACA 1458 / 2006 -ാം നമ്പർ ഉത്തരവ് പ്രകാരം ലേലം 
ചെയ്യുവാൻ ഉത്തരവായിട്ടുണ്ട്. ആയതിനാൽ ഇതോടൊപ്പമുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് വച്ച് 15- 12 - 2012 -ാം തീയതി പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചിത നിരതദ്രവ്യം കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ലേലം 
കൊള്ളുന്നയാൾ ലേല തുകയും വിൽപന നികുതിയും അപ്പോൾ തന്നെ അടവാക്കേണ്ടതും ലേലം ജില്ലാ കളക്ടർ സ്ഥിരീകരിക്കുന്ന 
മുറയ്ക്ക് വാഹനം വിട്ടു നൽകുന്നതുമാണ്. സർക്കാരിന്റെ ലേല നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


| Sl. 


File No. 


Vehicle No. 


Crime No. 


Type of Vehicle 


Confiscation date 


Remarks 


No. 


Kl 1341/11 
K1 12922/ 11 
K1 12034 /11 
K1 3923/11 
K1 1346/ 11 
K1 6741/ 11 
K1 8902/11 
K1 12422/11 


KL 9D 6565 
KL 9G 4872 
KL 10F 5941 

KL 10Y 3252 
| KL 9E 9016 

KL 10B 340 
KL 9G 5459 
| KL 10A 3403 


827/ 10 
1043/11 
936 /11 
245/ 11 
1203/ 10 
363 /11 
528/11 
656 /11 


Tata 407 
Autoriksha 
Autoriksha 
Autoriksha 
Autoriksha 
Autoriksha 
Autoriksha 
Autoriksha 


14- 12 -2011 
16 - 1 -2012 
16 - 1- 2012 

1 - 7- 2011 
29- 6-2011 
27 -9 -2011 
20-1- 2012 
6-3 -2012 


7 
8 


സബ്കളക്ടറുടെ കാര്യാലയം, 
പെരിന്തൽമണ്ണ. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


